| Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


: 


ദ 


GOVERN 


കൾ 


ക 


ലാൽ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


8th February 2011 

2011 ഫെബ്രുവരി 8 
| 19th Magha 1932 

1932 മാഘം 19 


നമ്പർ 


Part III 
Forest Department 
ദർഘാസ് പരസ്യം 


നമ്പർ എ2- 106 / 2011. 


2011 ജനുവരി 10 . 


2011-12 സാമ്പത്തിക വർഷത്തിൽ താഴെ പട്ടികയിൽ വിവരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കോടനാട് ആന ക്യാമ്പിലെ 
ആനകൾക്കും കോടനാട് വൈൽഡ് അനിമൽ റസ്ക് സെന്ററിൽ പരിപാലിച്ചുവരുന്ന വന്യമൃഗങ്ങൾക്കും 
നൽകുന്നതിന് കോടനാട് റെയിഞ്ചാഫീസിൽ എത്തിച്ചുകൊടുക്കുന്നതിന് താൽപര്യമുള്ളവരിൽ നിന്നും മൽസര 
സ്വഭാവമുള്ളതും നിർദ്ദിഷ്ട ഫോറത്തിലുള്ളതുമായ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ “ കോട 
നാട് ആന ക്യാമ്പിലെ ആനകൾക്കും വൈൽഡ് അനിമൽ റസ്ക് സെന്ററിലെ വന്യമൃഗങ്ങൾക്കും 2011-12 സാമ്പത്തിക 
വർഷത്തിൽ ആഹാരസാധനങ്ങൾ നൽകുന്നതിനുള്ള ദർഘാസ ” എന്ന് രേഖപ്പെടുത്തിയ കവറുകളിൽ മുദ്രവച്ച് 2011 
ഫെബ്രുവരി മാസം 18 -ാം തീയതി വൈകുന്നേരം മൂന്ന്മണിക്ക്മുമ്പായി മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
ഓഫീസിൽ 
ലഭിച്ചിരിക്കേ താണ്. 


ദർഘാസ് ഫാറങ്ങൾ 14- 2 - 2011 മുതൽ 18 -2 - 2011 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 18-2 -2011- ന് ഉച്ചതിരിഞ്ഞ്3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 18 - 2- 2011 ഉച്ച കഴിഞ്ഞ്3.30 - ന് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത പ്രതി 
നിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോഅദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. 18 - 2 - 2011- ലെ ദർഘാസിൽ ക്വാട്ട് ചെയ്യാത്ത ആഹാരസാധനങ്ങളുടെ പട്ടിക അന്നേ 
ദിവസം 4 മണിക്ക് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുന്നതാണ്. വൈകിഎത്തുന്നതോ നിരതദ്രവ്യം അടക്കം 
ചെയ്യാത്തതോ ആയ ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. നിരതദ്രവ്യം ഏതെങ്കിലും ഒരു ദേശ 
സാൽകൃത ബാങ്കിൽ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ, മലയാറ്റൂർ ഡിവിഷൻ, കോടനാട് എന്ന വിലാസത്തിൽ മാറത്ത 
ക്കവണ്ണം ഡിമാന്റ് ഡാറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ താണ്. ദർഘാസുകൾതുറക്കുന്ന ദിവസം പൊതു 
അവധിയോ ഹർത്താലോ ആയി വരികയാണെങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം അതേ സമയത്തും സ്ഥലത്തും ദർഘാസു 
കൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ പ്രത്യേക കാരണങ്ങൾ കാണിക്കാതെ 
നിരസിക്കുന്നതിന് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർക്ക് അധികാരമു ായിരിക്കുന്നതും ആയത് ചോദ്യം ചെയ്യപ്പെടാൻ 


പാടില്ലാത്തുമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകൾ 18 - 2- 2011- ന് മുഴുവനായോ ഭാഗികമായോ നടക്കാതി 
രുന്നാൽ ടി ദർഘാസുകൾ 24 - 2 - 2011 - നും 10 - 3- 2011- നും നിശ്ചിത സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 


കമ 


ഭക്ഷ്യ വസ്തുക്കളുടെ 
വിശദവിവരങ്ങൾ 


ഒരു വർഷത്തേക്കുള്ള 

ഉദ്ദേശ അളവ് 


നമ്പർ 


ആഴ്ചയിൽ/ പ്രതിദിനം നിരതദ്രവ്യം 
വിതരണം ചെയ്യേ 

അളവ് 
(4) 


- ( 2 ) 


(3) 


പട്ടിക ( 


75263 കിലോ 


ആഴ്ചയിൽ 1447 കിലോ വച്ച് 


ISI/ISO സർട്ടിഫിക്കറ്റുള്ള 
കമ്പനിയുടെഒന്നാംതരം കാലിത്തീററ 


2 


730 കിലോ 


ആഴ്ചയിൽ 14 കിലോ വച്ച് 


34, 500 


ISI/ISO möşled1099233 
കമ്പനിയുടെ ഒന്നാംതരം കോഴിത്തീററ 


പട്ടിക II 


- 1 നല്ല നിലവാരമുള്ളതും 


16936 കിലോ 


ആഴ്ചയിൽ 326 കിലോ വച്ച് 


2 നല്ല നിലവാരമുള്ളതും 


2810 കിലോ 


ആഴ്ചയിൽ 54 കിലോ വച്ച് 


നല്ല നിലവാരമുള്ളതും 


4745 കിലോ 


ആഴ്ചയിൽ 91 കിലോ വച്ച് 


- നല്ല നിലവാരമുള്ളതും 


7665 കിലോ 


ആഴ്ചയിൽ 148 കിലോ വച്ച് 


36 , 200 


5 നല്ല നിലവാരമുള്ളതും 


1428 കിലോ 


ആഴ്ചയിൽ 25 കിലോ വച്ച് 


6 നല്ല നിലവാരമുള്ളതും 


183 കിലോ 


ആഴ്ചയിൽ 4 കിലോ വച്ച് 


ഭക്ഷ്യയോഗ്യമായതുമായ ശർക്കര 


183 കിലോ 


7നല്ല നിലവാരമുള്ളതും 
- 8 നല്ല നിലവാരമുള്ളതും 
- 9 നല്ല നിലവാരമുള്ളതും 


ആഴ്ചയിൽ 4 കിലോ വച്ച് 
ആഴ്ചയിൽ 18 കിലോ വച്ച് 


949 കിലോ 


പട്ടിക III 


2190 കിലോ 


1 നല്ല നിലവാരമുള്ളതും 
നല്ല നിലവാരമുള്ളതും 

കോഴി ഇറച്ചി 


438 കിലോ 
48 കിലോ 


9 ,800 


പ്രതിദിനം 6 കിലോ വച്ച് 
പ്രതിദിനം 1.200 കിലോ വച്ച് 
15 ദിവസം കൂടുമ്പോൾ 
2 കിലോ വച്ച് 
പ്രതിദിനം 7 എണ്ണം വച്ച് 
പ്രതിദിനം 10 ലിറ്റർ വച്ച് 


- 


ടി 


കോഴി മുട്ട 


2555 എണ്ണം 


പാൽ 


3650 ലിറ്റർ 


പട്ടിക IV 


നല്ല ഗുണനിലവാരമുള്ളതും 

ക്യാരറ്റ് 
റെഡ് ക്യാപ്സിക്കം 


292 കിലോ 
37 കിലോ 
292 കിലോ 


പ്രതിദിനം 800 ഗ്രാം വച്ച് 
പ്രതിദിനം 100 ഗ്രാം വച്ച് 
പ്രതിദിനം 800 ഗ്രാം വച്ച് 
പ്രതിദിനം 1.100 കി. ഗ്രാം വച്ച് 
പ്രതിദിനം 1 കി . ഗ്രാം വച്ച് 


1,000 


402 കിലോ 


ചെറുപഴം 
കപ്പ് 


365 കിലോ 


പട്ടിക V 


385319 കിലോ 


പ്രതിദിനം 1055 കിലോ വച്ച് 


66 , 500 


നല്ല ഗുണനിലവാരമുള്ളതും 
(മാൻ, മ്ളാവ് എന്നിവ തിന്നുന്നത്) 


പട്ടിക VI 


581559 കിലോ 


പ്രതിദിനം 1044 കിലോ വച്ച് 


46, 300 


നല്ല ഗുണനിലവാരമുള്ളതും 
തീറ്റപുല്ല്/ പച്ചപ്പുല്ല് 


പട്ടിക VII 


13140 കെട്ട് 


- പ്രതിദിനം 36 കെട്ട് വച്ച് 


18 , 100 


ഗുണനിലവാരമുള്ളതും 
തെങ്ങിൻ കൈ ( വെട്ടു തീറ്റ ) 


മേൽ പട്ടികയിൽ ഒന്ന്, ര ", മൂന്ന്എന്നീ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഴ്ചയിലും നാലു മുതൽ 
ഏഴു വരെയുള്ള പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ പ്രതിദിനവും വിതരണം ചെയ്യേ താണ്. 

ഉദ്ദേശ അടങ്കൽ തുക - 95, 00, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 


800 + വാറ്റ്, 


പട്ടിക -IV - 


300 + വാറ്റ്, 


പട്ടിക -I - 2, 100 + വാറ്റ്, പട്ടിക - II - 2,200 + വാറ്റ്, പട്ടിക -III - 
പട്ടിക - V - 4, 000 + വാറ്റ്, പട്ടിക - VIL 2,800 + വാറ്റ്, പട്ടിക - VII - 1,100 + വാറ്റ്. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതികളും സമയവും 14 - 2 - 2011 മുതൽ 18 - 2 - 2011- ന് 1 മണിവരെ, 22 - 2 - 2011 
മുതൽ 
24- 2 - 2011, 1 മണിവരെ, 7 -3 - 2011 മുതൽ 10 - 3 - 2011, 1 മണി വരെ. 


ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതികളും സമയവും - 18 - 2- 2011 വൈകുന്നേരം 3 മണി, 24 - 2 
- 2011, 3 മണി, 10 - 3 - 2011, വൈകുന്നേരം 3 മണി. 


ദർഘാസ്തുറക്കുന്ന തീയതികളും സമയവും 


18 - 2 - 2011, 3.30 മണി, 24 - 2 - 2011, 3.30 മണി, 10 - 3 - 2011, 3.30 മണി. 


കരാർ കാലാവധി 1- 4 - 2011 മുതൽ 31- 3 - 2012 വരെ. 


സ്റ്റോർ പർച്ചേസ് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും മേൽ കാണിച്ച ജോലി 
കൾക്ക് ബാധകമായിരിക്കും. ദർഘാസിനോടൊപ്പം 50 - ന്റെ മുദ്രപത്രത്തിൽ ഒപ്പുവച്ച് പ്രാഥമിക ഉടമ്പടിയും ഉളളടക്കം ചെ 
യ്യേ താണ്. 
9 - 3 - 2010 - ലെ 10 -ാം നമ്പർ കേരള ഗസറ്റിൽ A2- 1331/ 2010 തീയതി 16 - 2 - 2010 ആയി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള നിബന്ധന 
കൾ ഈ ദർഘാസിനും ബാധകമായിരിക്കും. മേൽ ഉടമ്പടി കാലാവധിക്കുള്ളിൽ റസ്ക് സെന്ററിലെ പക്ഷി മൃഗാദികളെ 
കപിക്കാട് 
അഭയാരണ്യം പാജക്ട് ഏരിയായിലെ സൂവിലേക്ക് മാറ്റിയാൽ ടി മൃഗങ്ങൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉടമ്പടി നിരക്കിൽ 
കപിക്കാട് എത്തിച്ചുകൊടുക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മലയാറ്റൂർ ഡിവിഷ 
ണൽ ഫോറസ്റ്റ്ഓഫീസിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ നേരിട്ട് അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 
കോടനാട്, മലയാറ്റൂർ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേ 1) 


RE - TENDER NOTICE 


No. A -1543/ 2010 . 


20th January 2011 . 


Sealed tenders 
supply of Cow 
Division , Kasaragod . 


are 
dung 


invited 
(dry ) — 95 


from 
Tone 


the 

to 


supplier 
Social 


for 
Forestry 


The 


be 


envelopes containing 

the tender 

should 
superscribed with “ Tender for supplying cow dung (dry )” and should be addressed to Assistant Conservator of 
Forests, Social Forestry Division , Kasaragod . 

( The quantities are approximatae and may vary .) 
Approximate Rate — 4 ,75,000 . 
E .M .D — 1 % of total amount quoted . 
Cost of tender form - * 300 + VAT. 
Last date and time of sale of tender 

form 
11 -2 - 2011 , 1 p . m . 
Last date and time of receipt 

sealed tenders — 
11 - 2 - 2011, 3 p . m . 


of 


time 


of 


opening 


of 


sealed 


Date 

and 
11 -2 - 2011, 3. 30 p . m . 


tenders — 


Place of distribution - Social Forestry Range , Hosdurg , Kasaragod . 
Period of distribution — Within 15 days from the date of agreement. 

If the date fixed for tender happens to be declared as a holiday or any other unavoidable circumstances, all 
proceedings will be done on the next working day within the same time schedule specified above . 


CONDITIONS 


1 . The supply of cow dung (dry) should be completed within 15 days from the date of execution of agreement. 

Cow dung should be supplied at Kasaragod and Hosdurg Range and the receipt should be obtained from 

Range Officer, Social Forestry Range , Hosdurg and Kasaragod . 
2 . If the supply is not completed within the dates specified in item No. 1 above , the tender will be cancelled and 

action will be taken to purchase the items at the risk and loss of the original tender. 
3 . The Demand Draft towards E. M . D . should be pledged in the name of the undersigned payable at State Bank 

of India , Vidyanagar Branch , Kasaragod and should be accompanied along with the filled up tender forms. 
4 . The successful tenderer should remit 5 % amount of the PAC as security deposit for the contract , and enter 

into an agreement with the Forest Department within 7 days from the date of intimation regarding the 

acceptance of the tender. 
5 . Final payment of bills will be paid only after ensuring quality as described above. 
6 . The tenderer is liable to follow Kerala Purchase Rules and all the conditions stipulated as per Kerala Forest 

Code and Kerala Store Purchase Manual is applicable for this tender also . Further details can be had from the 
office 

of the undersigned 

during office 

hours . 
Phone Number- 04994 - 256910 . 
7 . The undersigned reserves the right to cancel the tender without assigning any reason . 

കാസറഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുള്ള കാസറഗോഡ് / ഹോസ്ദുർഗ്ഗ് റെയിഞ്ചുകളിൽ 
2010 - 11 -oei -- നഴ്സറിക്ക് പ്ലാന്റേഷനുകളിലേക്ക് 

ആവശ്യമായ 
95 ടൺ ഉണങ്ങിയ ചാണകം താഴെ വിവരിക്കുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി മൽസരാടിസ്ഥാനത്തിലുള്ള 
ടെ ർ മുദ്രവച്ച കവറിൽ വിതരണക്കാരിൽനിന്നുംക്ഷണിച്ചു 
കൊള്ളുന്നു . ടെ ർ ഫോറം 300 + 4 % വാറ്റ് അടച്ച് പ്രവർത്തി ദിവസങ്ങളിൽ കാസറഗോഡ്, വിദ്യാനഗറിൽ പ്രവർത്തി 
ക്കുന്ന സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ആഫീസറുടെ കാര്യാലയത്തിൽനിന്ന് ലഭിക്കുന്നതാണ്. ടെ ർ ഫോറം 11- 2 
- 2011-00 0001 Dos 1 emljoo eislooMOJO BOGM Blojmo 0001AGM0o 3 eomlooo midolomOO 3.30 
മണിക്ക് അപ്പോൾ ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 

തുറക്കുന്നതു 


മായിരിക്കും. താഴെ കാണിച്ച തുകയ്ക്കുള്ളനിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിദ്യാനഗർ ബ്രാഞ്ച്, കാസറഗോഡ് 
നിന്ന് മാറാവുന്ന ഡി. ഡി . ആയി കാസറഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, അസിസ്റ്റന്റ് ഫോറസ്റ്റ്കൺസർവേറ്റ 
റുടെ പേരിൽ എടുത്ത് ടെ റിന്റെകൂടെ സമർപ്പിക്കേ താണ്. എല്ലാ നികുതികളും ഉൾപ്പടെയുള്ള ഒരു കി. ഗ്രാം സാധന 
ത്തിന്റെ നിരക്കാണ് രേഖപ്പെടുത്തേ ത്. സീൽ ചെയ്യാത്തതും വൈകി ലഭിക്കുന്നതുമായ ദർഘാസുകൾ യാതൊരു കാര 
ണ 
വശാലും പരിഗണിക്കുന്നതല്ല . ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ വ്യക്തി 100 മുദ്രപ്പത്രത്തിൽ അറിയിപ്പ് കിട്ടി 
7 ദിവസത്തിനകം 5 % തുക സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വെച്ച്ഉടമ്പടി വയ്ക്കേ തും സപ്ലേഓർഡർ ലഭിക്കുന്നതനുസരിച്ച് 
കാലാവധിക്കുള്ളിൽ വിതരണം ചെയ്യാൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. ഗുണനിലവാരം ബോദ്ധ്യപ്പെട്ടതിനുശേഷമേ അവ 
സാന ബിൽ പ്രകാരമുള്ള തുക നൽകുകയുള്ളു. യഥാസമയം വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നപക്ഷം 

സ്റ്റോർപർച്ചേസ് മാനുവലിൽ അനുശാസിക്കും വിധത്തിലുള്ള പിഴ ഈടാക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ നിലവി 
ലുള്ള ക്വട്ടേഷൻ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ടെ റിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 
താഴെ കാണിച്ച മേൽവിലാസത്തിലോ 04994- 256910 എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 

ഉദ്ദേശ വില - 4,75, 000. 
നിരതദ്രവ്യം രേഖപ്പെടുത്തിയ 

മൊത്തം 

തുകയുടെ 
1 ശതമാനം 

വിതരണം ചെയ്യേ കാലയളവ് - കരാർ തീയതിമുതൽ 15 ദിവസം. 
വിതരണം ചെയ്യേ സ്ഥലം കാസറഗോഡ്, ഹോസർഗ്ഗ് സോഷ്യൽ ഫോറസ്ട്രി റെയിഞ്ച്. 
യാതൊരു കാരണവും കൂടാതെ 

ടെ ര 

റദ്ദാക്കുന്ന 
തിനുള്ള പൂർണ്ണമായ അധികാരം - അസിസ്റ്റന്റ് 

ഫോറസ്റ്റ് 
കൺസർവേറ്റർ, 

- സോഷ്യൽ ഫോറസ്ട്രി 

ഡിവിഷൻ, 
കാസറഗോഡിൽ നിക്ഷിപ്തമാണ്. 


മേൽപ്പറഞ്ഞ ടെ റിൽ കാണിച്ച സാധനത്തിന്റെ അളവ് ഉദ്ദേശം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ ടെ ര 
നടക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം അതേ സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 


Office of the Assistant 
Conservator of Forests , 
Social Forestry Division , 


- ( Sd .) 
Assistant Conservator 

of Forests . Kasaragod . 
Governor of Kerala .) 


( For and on behalf of the 


Health Services Department 


TENDER NOTICE 
No. MSP5- 60049 /2010 /DHS. 

| 14th January 2011. 
Sealed tenders are invited for the supply of following items for Various Hospitals under Health Services 
Department. 


Sl. 


Qty . 


Tender No . and 
Nameof Item 


No. 


| 1 


3 


117/2010 -11 -- Slit Lamp 
118/ 2010 -11 - Elisa Reader with Washer 
119/ 2010 - 11 - Automatic Microplate Elisa 
Reader with Printer (Fully Automatic ) 
and Washer 


for 


Sl. 


No. 


1, 


" 


2,025 


for 


Cost of tender form : 

Original - 1 832 
Sl . No . 2, 900 for Sl. No. 3 . 
Duplicate - : 416 
Sl . No . 2 , 450 for Sl. No. 3 . 


for 


Sl. 


No. 


1, 


: 


1,013 


for 


and 


and 


Last date and time of sale of tender form , 
15 - 2 -2011, 3 p . m . 
Last date 

time of receipt of - tender - 16 - 2 - 2011 , 
3 p . m . 
Date time 

opening of - tender - 17- 2 -2011, 
11 a. m . 

Tender forms will be obtained from the Stores Officer, Government Medical Stores, Directorate of Health 
Services, Thiruvananthapuram -695 037 on payment of Cash orMoney Order. 

Those who want tender form by money order should send 50 as postal charge for each Tender. Money order 
should reach this office before ten working days from the last date of sale of tenders. 

Postal orders , Postal stamps, Bank Draft or Bank cheques will not be accepted towards the cost of tender. 
‘Special terms and conditions of the tender shall be obtained with the tender form . 
ആരോഗ്യവകുപ്പിൻ 

കീഴിലുള്ള 

സ്ഥാപന ങ്ങ ളിലേയ്ക്ക് ക് 
ഉപ ക ര ണ ങ്ങൾ വാങ്ങു ന്ന തിനുള്ളമുദ്രവച്ച ദർഘാ സു കൾ ക്ഷണിച്ചുകൊള്ളു ന്നു . 
കമ - ടെ ർ നമ്പരും 

എണ്ണം 
നമ്പർ ഉപ ക ര ണ ത്തിന്റെ പേരും 

117/ 2010 - 11 - സ്ലിറ്റ് ലാമ്പ് 
118 / 2010 - 11 - എലീസാ റീഡർ വിത്ത് വാഷർ 
119 / 2010 - 11 - ആട്ടോമാറ്റിക് മെകാ പ്ലേറ്റ് 
എലീസാ റീഡർ വിത്ത് വാഷർ പ്രിന്റർ 

(ഫുള്ളിആട്ടോമാറ്റിക്) 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ കമനമ്പർ 1- ന് 832, ക്രമനമ്പർ 2- ന് 2,025, ക്രമനമ്പർ 3- ന് 900 . 

പകർപ്പ് ക്രമനമ്പർ 1- ന് 416, ക്രമനമ്പർ 2 - ന് 1,013, ക്രമനമ്പർ 3 - ന് 450. 
ദർ ഘാ സു ക ളിൽ 

ടെ ർ നമ്പർ 

രേഖ പ്പെടുത്തി 
അഡീ ഷ ണൽ 

ഡയറക്ടർ ( മെ ഡിക്കൽ) , 

ആരോ ഗ്യ വകുപ്പ് 
ഡയറക്ടറേറ്റ്, - തിരു വ ന ന്ത പുരം 

വിലാസത്തിൽ 
16 - 2 - 2011 പകൽ 3 മണിക്കു മുമ്പായി സമർപ്പി ക്കേ താ ണ്. സ്വീകാ ര്യ മായ ദർ ഘാ സു കൾ നൽകി യ വ രു ടെ 
യോ അവർ അധികാ ര പ്പെടു ത്തി യ വ രു ടെ യോ സാന്നിദ്ധ്യ ത്തിൽ 17 - 2 - 2011 പകൽ 11 മണിക്ക് തുറ ക്കു ന്ന താ 
ണ്. ദർഘാ സു കൾ വിൽക്കുന്ന അവസാന തീയതി 15- 2 - 2011 പകൽ 3 മണിവരെയാണ്. ദർഘാസ് ഫോറം 
ആ വ ശ്യ മു ള്ള വർ അതിന്റെ വിലയും കോപ്പിയുംകൂടി ആ വ ശ്യമുള്ളവർ അതിന്റെ വിലയും മണിഓർഡർ 
ആയോ നേരിട്ടോ അടച്ച് തിരു വ ന ന്ത പുരം ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റോർ 
ആഫീസർക്ക് പ്രവൃത്തിദിവ സ ങ്ങ ളിൽ രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് സമർപ്പി 

ക്കേ അവ സാന തീയ തിക്ക് 10 പ്രവൃത്തി ദിവസം മുമ്പെങ്കിലും ലഭിക്കുന്ന മണിഓർഡ റു കൾ മാത്രമേ 
സ്വീക രി ക്കു ക യു ള്ളു . ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കു 
ക ളാ യോ ഡാഫ്റ്റായോ പോസ്റ്റൽ ഓർഡർ ആയോ സ്വീക രി ക്കു ന്ന ത ല്ല . 
- ദർഘാസിന്റെ 

- പ്രത്യേക - നിബ ന്ധ ന കൾ 

ദർഘാസ് 
ഫോറ ത്തോടൊപ്പം വാങ്ങേ താ ണ്. 


എന്ന 


| ( Sd.) 
Additional Director of 
Health Services 

(Medical). 


Directorate ofHealth Services, 
Thiruvananthapuram . 


TENDER NOTICE 


No. AC1-2982/10 / MHC . 19thJanuary 2011. 
Sealed 

competitive 

tenders 

are invited 

for the 
supply of Advance Version Biofeed Back Machines and Other Therapentical Aids for the use of Mental Health 
Centre , Thiruvananthapuram under the Health Department. 

Tender should be superscribed Tender Number and addressed to the Superintendent, Mental Health Centre, 
Peroorkada , Thiruvananthapuram . Sample is compulsory . More details can be had from this office on working 
hours. 


Tender No. — 8 /2010 - 11/MHC , Thiruvananthapuram . 
Approximate Cost - 2 ,25, 000 . 
EMD - 1 %. - 
Cost of tender form ( inclusive of Tax ): 

- Original - 564. 

Duplicate = 281. 
Last date and time of sale of tender 

form — 
16 - 2 - 2011, 3 p . m . 
Last date and 
time 
time of 

form — 
17- 2 - 2011 , 3 p . m . 
Date time of opening 

tender - 18 - 2 - 2011 , 
11. 30 a . m . 

The rate quoted should be inclusive of all taxes and all other charges for delivery of the item in this centre. 
Tender forms can be made available from this office directly after payment to this office or remitting the chalan 
receipt. 
Tender form will be sent through post 

required 
provided due amount is sent by Money Order. No other form of remittance will be accepted . Specification and other 
details can be had from this office during office hours . 


and 


receipt 


of 


tender 


form 


and 


തിരുവനന്തപുരം മാനസികാരോഗ്യകേന്ദ്രത്തിൽ ആവശ്യമായ "Advance Version Biofeed Back Machine and Other 
Therapentical Aids വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകളിൽ ടെൻഡർ നമ്പർ 
8/ 2010 - 11/ മാ . ആ . . . എന്ന് 

രേഖപ്പെടുത്തി 

“സൂപ , 
മാനസികാരോഗ്യകേന്ദ്രം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 17 - 2- 2011, 3 മണിക്കോ അതിന് മുമ്പായോ നൽകേ 
താണ്. സ്വീകാര്യമായ ദർഘാസുകൾ നൽകിയവരുടെയോ 

അവർ 
അധികാരപ്പെടുത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ 18- 2 -2011, 11.30 മണിക്ക് തുറക്കുന്നതാണ്. 

അടങ്കൽ തുക 2,25,000, 


നിരതദ്രവ്യം ഒരു ശതമാനം. 


ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അസ്സലിന് 564 - കോപ്പികൂടി ആവശ്യമുള്ളവർ കോപ്പി ഒന്നിന് 1 281 - o 
മണി -- ഓർഡറായോ 

നേരിട്ടോ - അടച്ച് 

തിരുവനന്തപുരം 
മാനസികാരോഗ്യകേന്ദ്രം, സൂപ ിന് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില അടച്ചു 
കഴിഞ്ഞാൽ മടക്കി കൊടുക്കുന്നതല്ല. 

ദർഘാസ് ഫോറം കൈമാറ്റം 
ചെയ്യുവാൻ പാടില്ല . 

ദർഘാസ് ഫോറത്തിന്റെ 

- വിൽപ്പന 
16 - 2 - 2011, - 3 - മണിക്ക് നിർത്തിവയ്ക്കുന്നതാണ്. 

- ദർഘാസ് 
ഫോറത്തിന്റെ വില ചെക്കുകളായോ, ഡാറ്റായോ പോസ്റ്റൽ ഓർഡർ ആയോ സ്വീകരിക്കുന്നതല്ല . കൂടാതെ ദർഘാസ് 
ഫോറം വി . പി. പി. ആയി നൽകുന്നതല്ല. അസ്സൽ വാങ്ങിയവർക്ക് മാത്രമേ കോപ്പികൾ നൽകുകയുള്ളു. മറ്റ് വിവരങ്ങൾ 
ആഫീസ് സമയത്ത്സൂപ ” ആഫീസിൽനിന്നും ലഭ്യമാണ്. 


Mental Health Centre , 
Thiruvananthapuram . 


(Sd.) 
Superintendent. 


TENDER NOTICE 


- No. C1 - 7627/ 2010/ MCHA . 

17th January 2011 . 
Sealed tenders in the prescribed format are invited for the supply of Waste segregation bag (Green ) above 30 
micron to Medical College Hospital, Vandanam, Alappuzha. 

Tender No. C1-7627 /2010 /MCHA and due date should be superscribed on the envelop at each tender. Tender 
should be addressed to the superintendent,Medical College Hospital, Vandanam , Alappuzha . Last date of receipt of 
tender is 18 - 2 - 2011 at 11 a . m . Late tender will not be accepted on any cost . The tender will opened on 18 - 2 - 2011 
at 3 p . m . in the presence of tenderers or their authorized representatives who may be present at the time. Intending 
tenderers may obtain the tender form from the office of the Superintendent, Medical College Hospital, Vandanam , 
Alappuzha 

on or 

before 
17-2 - 2011 at 3 p . m . 

Price of tender form : 

Original - 1 ,000 + S. T . 
- Duplicate : 500 + S. T . 

The tender should be accompanied by an agreement in Kerala Stamp Paper worth , 50 and E . M. D . of 1 % of 
the cost. The rules applicable to all tenders will be applicable to this tender also . Any further information can be 
obtained from this office during office hours . 
ആലപ്പുഴ വ ാനം മെഡിക്കൽ 

കോളേജ് 

ആശുപ്രതി 
യിലേക്ക് 30 മെകോണിനുമുകളിലുള്ള വേസ്റ്റ് സെഗ്രിഗേഷൻ ബാഗ് (പച്ച ) സപ്ലേചെയ്യുന്നതിന് സീൽവച്ച ടെ റുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് കവറിന് 

ദർഘാസ് 

നമ്പർ 
C1 - 7627 /2010 / MCHA 

രേഖപ്പെടുത്തി, 

സൂപ , 
മെഡിക്കൽ കോളേജ് ആശുപത്രി, വ ാനം, ആലപ്പുഴ എന്ന വിലാസത്തിൽ 18 - 2 - 2011, 11 മണിക്ക് മുമ്പായി ആഫീസിൽ 
എത്തിക്കേ താണ്. താമസിച്ച് കിട്ടുന്ന ടെ റുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 18 -2 
- 2011 3 മണിക്ക് ദർഘാസുകാരുടേയോ അവരുടെ പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസുകൾ ആവശ്യമുള്ളവർ 

അതിന്റെ 

വിലയായ 
1,000 - വിൽപ്പന നികുതിയും, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നിന് 500 -ം വിൽപ്പന നികുതിയും അടച്ച് 17 - 2- 2011 പകൽ 3 മണിക്കു 
മുമ്പായി വാങ്ങേ താണ്. ദർഘാസിനോടൊപ്പം 50 മുദ്രപ്പത ത്തിൽ കരാർ എഴുതിത്തരേ തും മൊത്തം വിലയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യം കെട്ടിവയ്ക്കേ തുമാണ്. 

എല്ലാ ദർഘാസുകൾക്കും ബാധകമായ നിയമങ്ങൾ ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾബന്ധപ്പെട്ട ആശുപത്രി അധികാരികളിൽനിന്നും പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


പുറത്ത് 


- എന്ന് 


Medical College Hospital, 
Alappuzha . 


(Sd.) 
Superintendent. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ബി2 - 9065 / 2010. 


2011 ജനുവരി 13. 


തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ക ണശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് 
താഴെ പറയുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ലബോറട്ടറി 

- ഉപകരണങ്ങൾ 
വിതരണം ചെയ്യാൻ 

തയ്യാറുള്ള നിർമ്മാതാക്കളിൽ വിതരണ 
ക്കാരിൽ നിന്നുംമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

LIST OF ITEMS 
| Sl . No . Item 

Quantity 
(1) (2 ) 

- (3 ) 
| 1 Centrifuge 

- 1 No . 
2 Water bath 

- 1 No. 


n 


= 


0 


o 


C 


« 


| 


| 


| 


11 


| 


Binocular Microscope 

- 1 No . 
Incubator 

| 1 No. 
Two steel rod for staining 

2 Set 
One leg operate bin 

| 1 No. 
Sahis Hemoglobinometer - 2 Nos. 
W .B .C . Counting Chamber (Nerubaur) 
worth cover slip 

2 Nos. 
W . B . C . Pipettes 

2 Nos. 
P . B . C . Pipettes 

- 2 Nos. 
| D . C . Counter 

- 1 No . 
Microscopic Glass slides 

- 2000 Nos. 
Microscopic cover glass 

- 500 Nos. 
E . S .R . Tubes with rack 

- 25 Nos. 
Centrifuge Tribes 

- 10 Nos. 
Wash Bottles 

- 5 Nos. 
Pasture pipettes 

- 5 Nos. 
Hot air oven 

- 1 No. 
Micro pipette (variable 5.50, fixe 10) — 2 Nos. 
Micro Tips 
Refrigerator (220 Lt.) 

- 1 No . 


12 


13 


| 


20 


21 


- ഇതിലേക്കായുള്ള ദർഘാസുകൾ “ലബോറട്ടറി ഉപകരണങ്ങൾക്കുവേ ിയുള്ള ദർഘാസ് എന്ന തലക്കെട്ടോടെ 
ജില്ലാ മെഡിക്കൽ ആഫീസർ (ആരോഗ്യം), തൃശ്ശൂർ എന്ന മേൽവിലാസത്തിൽ 14 - 2 - 2011 -ാം തീയതി 12 മണിക്ക്മുൻപായി 
ലഭിച്ചിരിക്കേ താണ്. ലഭിച്ച ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12.30 - ന് ബന്ധപ്പെട്ട ഹാജരുള്ള കക്ഷികളുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. ഓരോ ദർഘാസിനോടും കൂടെ ക്വാട്ട് ചെയ്യുന്ന ഉപകരണങ്ങളുടെ 
മൊത്തം തുകയുടെ 1 % ( ഒരു ശതമാനം) ത്തിൽ കുറയാത്ത സംഖ്യയ്ക്കുള്ള ഡിമാന്റ് ഡാറ്റ്തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ 
ആഫീസറുടെ പേരിൽ എടുത്തിട്ടുള്ളതും നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റും അടക്കം ചെയ്യേ താണ്. ഉപകരണങ്ങളുടെ 
ഗ്യാര 1/ വാറന്റി, വില ( വിൽപ്പന നികുതി അടക്കം) എന്നിവ പ്രത്യേകം കോട്ട് ചെയ്യേ താണ്. വാറന്റി കാലയളവിന് 
ശേഷം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളതു പ്രകാരം അടച്ചാൽ ആന്വൽ മെയിന്റനൻസ് കോൺട്രാക്ട് നൽകാൻ ബന്ധപ്പെട്ട 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. ദർഘാസ് അംഗീകരിക്കുന്ന വ്യക്തി/ സ്ഥാപനം മൊത്തം ദർഘാസ്തുകയുടെ5 %- ൽ കുറ 
യാത്ത സംഖ്യ സെക്യൂരിറ്റി ആയും നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റും സമർപ്പിക്കേ താണ്. ഇതിലേക്കായുള്ള ദർഘാസ് 
ഫോറങ്ങൾ 9- 2 - 2011 -ാം തീയതി മുതൽ 11- 2 - 2011 -ാം തീയതി 5 മണിവരെ ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാ 
ണ്. ദർഘാസ് ഫോറങ്ങളുടെ വില അസ്സൽ 400 -ം വില്പന നികുതി പുറമേയും വരുന്നതാണ്. 
കൂടുതൽ - വിവരങ്ങൾ 

പ്രവൃത്തി 

ദിവസങ്ങളിൽ 
ആഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 


മെഡിക്കൽ 


( ഒപ്പ്) 

- ജില്ലാ മെഡിക്കൽഓഫീസ്, ജില്ലാ 
തൃശ്ശൂർ. (ആരോഗ്യം). 


ഓഫീസർ 


TENDER NOTICE 

No. B2/16082 /2010 . 11th January 2011 . 
Sealed tenders are invited for the supply of the following Lab Equipments in connection with the 
implementation of the National Programme for the Prevention and Control of Flurosis in Palakkad District. 
Name of Equipments 

Quantity 
No. 

No . 


s . 


3 
4 


5 


Volt 


10m -Meter Table Top 
(ION Meter with Flurosis ISE Table Top ) 
(Specific for Fluride estimation in 
Biological Fluid ) 
Table Top Centrifuge without 
Refrigeration — 16 Tube Capacity 
Digital P . H .Meter 
Electronic Balance 3 Digit 
Voltex Mixture 
Incubator 
Micro Pipette (Automatic ) (Imported ) 
Fixed Volume : 

1000 ml. 

200 ml. 
Variable Volume : 

5 — 20 ml. 

20 — 200 ml. 
200 ml— 2000 ml. 


6 


rer 


The cover containing tender should be superscribed as “ The tender for the supply of Lab Equipments for 
NPPCF” and addressed to District Medical Officer of Health , Palakkad . This tender should be subject to all existing 
terms and conditions in all Government tender procedures. 

Cost of tender form — 800 + 12 .5 % VAT + 1 % Cess. 
Last date of the sale of tender form — 16 -2 -2011. 
Last date and time 

of receipt of tender 
17 -2- 2011, 3 p . m . 
Date and time 

of opening of tender — 17 - 2 -2011, 
3. 30 p . m . 

Application for the tender form should be accompanied by the chalan receipt of the remittance of the cost of 
tender form + VAT. The cost of tender form will be remitted in Treasury under the Head of Account “ 0210 -Medical 
& Public Health - 80 - 800 - 88 -Other receipts ” and VAT under the Head of Account “ 0040 -Sales Tax - 102 - State Sales 
Tax -01- Tax ” . Cost of tender form will not be returned at any cost. 

While submitting the tender, it should be accompanied by an E . M . D . of 1 % of the amount by Demand Draft 
drawn in favour of the District Medical Officer of Health and a preliminary agreement in a Stamp Paper worth 

100 . Late tenders will not be entertained . The rates quoted for each item with specifications if any should be 
clearly noted in the tender form . 

The tenders received in this office within the prescribed time will be opened in the presence of such tenderers 
or their authorised representatives who may be present at that time. The undersigned reserves the right to accept or 
reject any tender without assigning any reason . Further details if any required can be obtained from this office 
during working hours. 


Office of the 
District Medical Officer 
(Health ), Palakkad . 


(Sd .) 
District Medical Officer of 

Health . 


Bôrejono JONJO 


MMID M112 – 17527 /2010 . 


2011 200101 11. 


പാലക്കാട് ജില്ലയിൽ പൊതുജനാരോഗ്യ 

പ്രവർത്തനം 
നടത്തുന്നതിനാവശ്യമായ സോൾഫാക് (SOLFAC) - 15 കിലോഗ്രം വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച കവറുകളിൽ 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

| പ്രസ്തുത ദർഘാസ് സർക്കാരിന്റെ ദർഘാസ് നടപടികളുടെ നിലവിലുള്ള എല്ലാ നിബന്ധനകൾക്കും വിധേയമായി 
ട്ടായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില 300 + 12.5 % വാറ്റ് + 1 % സെസ്സ്. 


ദർഘാസ് 


ഫോറത്തിന്റെ 


വിൽപ്പന 


തുടങ്ങുന്ന 


തീയതി- - 


10 - 2 - 2011. 


സമർപ്പിക്കേ 


അവസാന 


തീയതിയും 


ദർഘാസ് 
സമയവും - 16 - 2 - 2011, 1 മണി. 


തുറക്കുന്ന 


തീയതിയും 


സമയവും 


16 - 2 - 2011, 


ദർഘാസ് 
3 മണി. 


ദർഘാസ് ഫോറത്തിന്റെ വില “0210 - മെഡിക്കൽ പബ്ലിക് ഹെൽത്ത്- 80 - 800 - 88 - അദർ റസീപ്റ്റ്സ് എന്ന ശീർഷക 
ത്തിലും വില്പന നികുതി “0040 - സെയിൽ ടാക്സ്- 102- സ്റ്റേറ്റ് സെയിൽസ് ടാക്സ്-01 -ടാക്സ്” എന്ന ശീർഷകത്തിലും ട്രഷ 
റിയിലടക്കേ താണ്. ടെ ർ തുകയുടെ 1 % നിരതദ്രവ്യം ജില്ലാ മെഡിക്കൽ ആഫീസറുടെ പേരിൽ ഏതെങ്കിലും 
ദേശസാൽകൃത 

ബാങ്കിൽ നിന്നും ബാങ്ക് 

ഡാഫ്റ്റായി 
ടെ റിനോടൊപ്പം സമർപ്പിക്കേ താണ്. കൂടാതെ 100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ ഒപ്പുവെച്ച പ്രാരംഭ ഉടമ്പടിയും ടെ 
റിനോടൊപ്പം സമർപ്പിക്കേണ്ട താണ്. 

- ടെ ര 

പ്രകാരം 
വിതരണം ചെയ്യാനാവശ്യപ്പെട്ട 

ഇനത്തിന്റെ 

വിശദവിവരം 
രേഖപ്പെടുത്തേ താണ്. 

നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ള ദർഘാസുകൾ അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ടെ ർ സമർപ്പിച്ചിട്ടുള്ള 
വരുടെയോ അല്ലെങ്കിൽ 

അവർ 

അധികാരപ്പെടുത്തിയ 
ഏജന്റുമാരുടെയോ 

സാന്നിദ്ധ്യത്തിൽ 

- തുറന്ന് 

പരിശോധിക്കുന്ന 
തായിരിക്കും. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ടെ ർ സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 

- ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും തിരിച്ചുനൽകുന്നതല്ല . കാരണം കാണിക്കാതെ ദർഘാസ് 
സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള 

- അധികാരം 
ജില്ലാ മെഡിക്കൽ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 

ടെ റിനെ 
സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 10 മണിമുതൽ 5 മണിവരെ ഈ ആഫീസിൽ നിന്നും 
ലഭ്യമായിരിക്കും. 

( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽഓഫീസ്, ജില്ലാ മെഡിക്കൽഓഫീസർ. 
(ആരോഗ്യം), പാലക്കാട്. 

(ആരോഗ്യം) 


TENDER NOTICE 


No . S1 / 1415/2010/ICD / HDC. 


1st January 2011. 


Sealed and competitive tenders in the prescribed forms are invited from the manufacturers or authorized 
suppliers for the supply of Multi Para Monitors — 2 Nos . for the Department of Medical Education of Institute of 
Chest Diseases, Medical College , Kozhikode . 


Estimate Cost is 1 , 50 , 000 . 


Date upto which the rates are to be firm — 31 -8 -2011 . 

Tender forms can be had from the office of the Superintendent, Institute of Chest Diseases, Medical College, 
Kozhikode directly on payment of ` 450 on or before 17 -2 -2011, 3. 30 p . m . or by registered post on or before 10 -2 
2011 producing Money Order taken in favour of Superintendent, Institute of Chest Diseases , 

Medical College, Kozhikode for " 500 . Tenders should be superscribed as Tender No. S1 /1415/2010/ICD / HDC 
and addressed to the Superintendent, Institute of Chest Diseases, Medical College, Kozhikode. Tenders should be 


submitted on or before 18 -2 -2011, 11 a . m . Belated tenders will not be accepted . Each tender should be submitted 
along with an agreement signed and executed in Kerala Government Stamp Paper worth ` 100 and EMD @ 1 % of 
the total cost of the items tendered for. The tenders will be opened at 11. 30 a. m . on 19 -2 - 2011 in the presence of 
tenderers or their authorized representatives. 


Rate should be quoted against payment in Indian Rupees only. The tender which do not satisfy the conditions 
without the agreement and with insufficient Earnest Money Deposit are liable to be rejected without any notice. If 
requested the equipment should be demonstrated . Tender forms are not transferable. Cheque, Draft, Postage Stamps 
etc . will not be accepted towards the cost of tender forms. Duplicate copy of tender forms can be obtained on 
payment. 


Further details can be had from the office of the Superintendent, Institute of Chest Diseases, Medical College, 
Kozhikode during the working hours. 

കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ്ചെസ്റ്റ് ഡിസീസിനോടനുബന്ധിച്ചുള്ള ഐ . സി . യു . വിലേക്ക് 
മൾട്ടിപാരാമോണിറ്റർ (2 എണ്ണം) എന്ന ഉപകരണം വിതരണം ചെയ്യുന്നതിലേക്ക് മുദ്രവച്ച മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

-- ദർഘാസുകൾ ഇതിനോടനുബന്ധിച്ച് താഴെ കാണിച്ചിരിക്കുന്ന പ്രകാരം സൂപ ", ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ്ചെസ്റ്റ് ഡിസീ 
സസ്, മെഡിക്കൽ കോളേജ്, കോഴിക്കോട് എന്ന വിലാസത്തിൽ അയയ് ക്കേ താ ണ് . വൈകി ലഭിക്കുന്ന ദർഘാ 
സു കൾ സ്വീകരി ക്കുന്നതല്ല . ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11. 30 - ന് ദർഘാസുകാര 
ന്റെയോ അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 

ദർഘാസ് ഫോറത്തിന്റെ വില - 450. 


തപാൽവഴിയുള്ള വില - 500 . 


ദർഘാസ് ഫോറം തപാൽവഴി വിൽപ്പന തീരുന്ന തീയതിയും സമയവും - 10 -2 - 2011 വൈകുന്നേരം 3. 30 മണി. 
ദർഘാസ് 

ഫോറം വിൽപ്പന തീരുന്ന 

തീയതിയും 
സമയവും - 17 - 2 - 2011 വൈകുന്നേരം 3.30 മണി. 
ദർഘാസുകൾ ലഭിക്കേ അവസാന 

തീയതിയും 
സമയവും 18 -2 - 2011, രാവിലെ 11 മണി. 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും 

സമയവും - 
19 - 2 - 2011 രാവിലെ 11.30 മണി. 

ദർഘാസ് ഫോറങ്ങളുടെ വിലയായി മണിയോർഡർ ഒഴികെ ചെക്ക്, ഡ്രാഫ്റ്റ്, പോസ്റ്റൽ സ്റ്റാമ്പ് മുതലായവ 
സ്വീകരിക്കുന്നതല്ല. 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത്രം 1 % നിരതദ്രവ്യത്തോ 
ടുകൂടി ദർഘാസിനൊപ്പം സമർപ്പിക്കേ താണ്. 

ഉപകരണങ്ങളുടെ വില ഇന്ത്യൻ രൂപയിലാണ് രേഖപ്പെടുത്തേ ത്. നിബന്ധനകൾ പാലിക്കാത്ത ദർഘാസുകൾ 
യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 

-- നിരസിക്കപ്പെടുന്നതാണ്. 
ആവശ്യപ്പെടുന്നപക്ഷം ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമത മുൻകൂട്ടി പ്രദർശിപ്പിക്കേ താണ്. ദർഘാസ് ഫോറങ്ങൾ 
കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. പണം അടയ്ക്കുന്നപക്ഷം ഡ്യൂപ്ലിക്കേറ്റ് ഫോറങ്ങളും ലഭിക്കുന്നതാണ്. 
- ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, 
ഇൻസ്റ്റിറ്റ്യൂട്ട് 

ഓഫ് ചെസ്റ്റ് ഡിസീസസ് 

സൂപ ിന്റെ 
ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുതഓഫീസിൽനിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


Institute of Chest Diseases, 
Medical College, Kozhikode . 


(Sd .) 
Superintendent. 


TENDER NOTICE 

| No. S3/13174/2010 . 


4th January 2011. 


SL. 


Sealed tenders in the prescribed forms are invited for the supply of the following items to Medical College 
Hospital, Kozhikode. 
Name of Items Quantity 

No. 
Electric heat Element 6000 w ISI 10 Nos. 
Flexible hose 1/2 

30 mtrs. 
Rexin sheet 
4 

- Rubber mat 3 x4 


2 


15 , 


5 ,, 


Superscription Tender Number should be specifically noted as No. S3/ 13174/2010 . 
- Price of tender (in duplicate )+ ST 

Cash only Money 
Order - 337 . 

Date and time of close of sale of tender forms — 16 -2-2011, 3 p . m . 
Date and time for receipt of tender - 17- 2 - 2011 , 5 p . m . 
Date and time for opening of tender - 18 -2 - 2011, 12 Noon . 
Date upto which the rates are to be firm — 31- 3 - 2011. 

Address of officer from whom tender forms are to be obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital , Kozhikode -8 . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് താഴെ പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറ 
ത്തിൽ സീൽ ചെയ്തു ടെ റുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ഇനവിവരം അളവ് 

നമ്പർ 
1 ഇലക്ട്രിക് ഹീറ്റ് ഇലമന്റ് 6000 

വാട്ട് ഐ .എസ്. ഐ . 
10 എണ്ണം 


| 2 


300 മീറ്റർ 


- ഫ്ളക്സിബിൾ ഹോസ് 1/2 " 
റെക്സിൻ ഷീറ്റ് 
റബ്ബർ മാറ്റ് 3 x4 


15 


,, 


- 5 


, 


കവറിനുമുകളിൽ 


നമ്പർ 


ടെ ര 

അയയ്ക്കുന്ന 
എസ്3/ 13174/10 എന്ന്വ്യക്തമായി കാണിച്ചിരിക്കേ താണ്. 

ടെ ർ ഫോറത്തിന്റെ വില - 337. 
ടെ ര - ഫോറം 

വിൽക്കുന്ന 
സമയവും - 16- 2 - 2011 വൈകുന്നേരം 3 മണി. 
ടെ ർ കിട്ടേ 

അവസാന 
17 -2- 2011, 5 മണി. 


അവസാന 


തീയതിയും 


തീയതിയും 


സമയവും - 


തുറക്കുന്ന 


തീയതിയും 


സമയവും 


ടെ ർ 
18- 2 - 2011, 12 മണി. 


- ടെ റിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട അവസാന തീയതി - 31 - 3- 2011. 
ടെ ര ഫോറം കിട്ടുന്നതും 

പൂരിപ്പിച്ച് 
തുമായ വിലാസം - സൂപ , മെഡിക്കൽ കോളേജ്ആശുപത്രി, കോഴിക്കോട്- 8. 


അയക്കേ 


Medical College Hospital, 


| ( Sd.) 


Kozhikode- 8 . 


Superintendent. 


